Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


सत्यमेव जयते 


GOVERNN 


- 
കര 


രള സർക്ക 
VMENT OF 


ർക്കുമാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


No . 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st June 2011 

2011 ജൂൺ 21 
31st Jyaishta 1933 
1933 ജ്യേഷ്ഠം 31 


നമ്പർ 


PART III 
Judicial Department 


വ്യവസ്ഥകൾ 


ലേലപരസ്യം 

( എ ) ലേലത്തിൽപങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിരത 

ദ്രവ്യമായി ? 2,000 കെട്ടിവയ്ക്കേണ്ടതാണ്. കൂടാതെ 
നമ്പർ സി . പി . 1( ജി ) -7 / 2011. 

2011 ജൂൺ 6. 

അവർ ലേല നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച 

വരു ത്തി യാൽ തൻമൂലം വകു പ്പി നു ണ്ടാ കുന്ന 
തിരു വ ന ന്ത പുരം സെൻട്രൽ ജയിലിൽ സ്റ്റോക്കിൽ 

കഷ്ടനഷ്ടങ്ങൾ ഈടാക്കുന്നതാണെന്ന് സമ്മതിച്ചു 
സൂക്ഷിച്ചിട്ടുള്ള അലൂമിനിയം, ചെമ്പ്, സ്റ്റീൽ പാത്രങ്ങൾ, 

കൊണ്ടുള്ള ഒരു ഉടമ്പടിയും വയ്ക്കേണ്ടതാണ്. 
പാട്ടകൾ, പ്ലാസ്റ്റിക് ജാറുകൾ, കാലി ചാക്കുകൾ എന്നിവ 2011 

- ( ബി ) ലേലത്തിൽ വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം 
ജൂൺ മാസം 22 -ാം തീയതി ബുധനാഴ്ച പകൽ 11 മണിക്ക് 

കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ കൊടുക്കുന്നതാണ്. 
ഇവ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തുവച്ച് പരസ്യമായി ലേലത്തിൽ 
വിൽക്കുന്നതാണ്. ലേലത്തിൽപങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ( സി ) ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ 
ലേലം തുടങ്ങുന്നതിനുമുമ്പ് ? 2 ,000 (രണ്ടായിരം മാത്രം) 

സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും സാക്ഷ്യപ്പെ 
നിരതദ്രവ്യം കെട്ടിവെച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 

ടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നുള്ള 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ 

സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ 
പേരിൽ ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ 

നൽകിയ തിരിച്ച റി യൽ കാർഡ്, ഡവിംഗ് 

ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും 
ഓഫ് പോലീസ് ( പ്രിസൺസ്) അവർകളുടെ അംഗീകാരത്തിന് 

ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ നിരതദ്രവ്യ 
വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. യാതൊരു 

ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
കാര ണവും കൂടാതെ ലേലം നിർത്തി വ യ് ക്കു ന്ന തിനും 
മാറ്റിവയ്ക്കു ന്ന തി നു മുള്ള അധികാരം സെൻട്രൽ ജയിൽ ( ഡി ) ലേലത്തിൽ കൂട്ടി വിളിക്കാൻ ഏറ്റവും കുറഞ്ഞ സംഖ്യ 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 

ൽ 50 ആയി നിജപ്പെടുത്തിയിരിക്കുന്നു . 


8th FEB. 2011 ] 


JUDICIAL DEPARTMENT 


6A 


( ഇ ) ലേലം അവസാനിച്ച ഉടനെ ഏറ്റവും ഉയർന്ന തുക അവർ ക ളുടെ ഉത്തരവ് ലഭിച്ച് 7 പ്രവൃത്തി ദിവസങ്ങൾ 

വിളിച്ച ആൾ ആയതിന്റെ വിവരങ്ങൾ വിളിച്ചെടുക്കുന്ന ക്കുള്ളിൽ ബാക്കി തുക ( വില്പന നികുതിയും അഡീഷണൽ 
മുതലായ സംഗതികൾ അംഗീകരിച്ച് സൂചനയ്ക്കായി 

വില്പന നികുതിയും ഉൾപ്പെടെ) അടയ്ക്കേണ്ടതും 14 ദിവസം 
ലേല രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. അങ്ങനെ 

പൂർത്തിയാകുന്നതിന് മുമ്പ് (ആഫീസ് പ്രവൃത്തി സമയങ്ങളിൽ 
ഒപ്പുവയ്ക്കാതിരുന്നാലും ലേലം വിളിക്കുന്ന ആൾക്ക് 

മാത്രം) ലേല വസ്തുക്കൾ മാറ്റി തരേണ്ടതുമാണ്. ലേലം 
ലേല നിബന്ധനകളിൽ നിന്നും മാറാവുന്നതല്ല. 

പിടിച്ച യാൾ എന്ത ങ്കിലും വീഴ്ച വരു ത്തുന്നപക്ഷം 
(എഫ്) യാതൊരു കാര ണവും കാണിക്കാതെ തന്നെ 

- സർക്കാ രി നു ണ്ടാ കുന്ന കഷ്ട നഷ്ടങ്ങൾക്കും ടിയാൻ 
ഏതെങ്കിലും വ്യക്തിയുടേയോ, സ്ഥാപനത്തിന്റേയോ 

ഉത്തരവാദിയാകുന്നതും ആയത് ഈടാക്കുന്നതുമാണ്. കൂടുതൽ 
നിരതദ്രവ്യം സ്വീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള 

വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമ യ ങ്ങ ളിൽ സൂപ്രണ്ട് 
സൂപ ണ്ടിന്റെ അധികാരം ചോദ്യം ചെയ്യാൻ 

ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പാടുള്ളതല്ല . 

ലേലം പിടിക്കുന്നയാൾ ലേല തുകയുടെ മൂന്നിലൊന്നു 
ഭാഗം അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ടതും ബഹുമാനപ്പെട്ട 

സൂപ്രണ്ടാഫീസ്, സെൻട്രൽ ജയിൽ, 

(ഒപ്പ്) 
അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്) തിരുവനന്തപുരം. 

സൂപ്രണ്ട്. 


